Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 02 . mmo 
KL /TV (N )/634 /2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


M 


കര 
GOVERNN 


So 


muca 


OOO 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


31st December 2013 
2013 WINOm8 31 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


beijo 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


10th Pousha 1935 
1935 1 ^ 240 10 


PART III 
Stores Purchase 


Port Department 


TENDER NOTICE 


No. D1-5497 /2013 /DP. 


4th December 2013 . 


Competitive tenders in separate sealed covers 
( 1) superscribing “ Tender No . 32 /2013 - 14A ” for the 
supply , instalation and commissioning of Echo Sounder 
and (2 ) Tender No. 32 /2013 - 14 - B supply and 
commissioning of Binoculars for the use in Department 
Floating Crafts , Kollam , Alappuzha and Beypore, Ports 
Offices are invited for and on behalf of Governor of 
Kerala by the undersigned from reputed firms/suppliers, 
so as to reach the undersigned on or before 1 p . m . on 
6 - 1- 2014 . Tenders will be opened at 2. 30 p. m . and 3 p m . 
respectively on the same day in the presence of those 
tenderers who are present at that time. 


(1) Tender No. — 32/2013 - 14 -A 


Name of Supply — Supply , installation and successful 

commissioning of 22 Nos. Echo sounder in 
Department Floating Crafts at Kollam , Alappuzha 
and Beypore port Offices. 


PAC — 


11 lakhs . 


EMD 


X 11, 000 . 


Cost of original tender form * 1,785 ( including tax ). 
Supply period — 3 months from the date of 

- supply order. 
(2) Tender No. - 32/2013 -14-B 


Name of Supply - Supply and successful 

commissioning of 16 Nos. Marine Binoculars 
and 6 Night vision Binoculars in Department 
Vessels at Kollam , Alappuzha and Beypore Port 
Offices . 


1. ദർഘാസ് നമ്പർ - 32 / 2013 - 14 - A . 
സയുടെ പേര് ഡിപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള 

ജല വാഹനങ്ങൾക്കു വേണ്ടി 22 എക്കോ സൗണ്ടർ 
വിത രണം ചെയ്ത് സ്ഥാപിച്ച് വിജ യ ക ര മായി 

പ്രവർത്തിപ്പിച്ച് നൽകുന്നതിനുവേണ്ടി. 
അടങ്കൽ തുക ? 11 ലക്ഷം. 
നിരതദ്രവ്യം ? 11,000. 
ദർഘാസ് ഫോറത്തിന്റെ വില ? 1,785 ( നികുതി ഉൾപ്പെടെ). 
സപ്ലെ കാലാവധി- സയെ ഓർഡർ തീയതി മുതൽ 3 

മാസം. 
2. ദർഘാസ് നമ്പർ - 32 / 2013 - 14 - B . 
സപ്തയുടെ പേര്- ഡിപ്പാർട്ട് മെന്റിന്റെ ഉട മ സ്ഥ ത 

യി ലു ള്ള ജ ല വാ ഹ ന ങ്ങ ൾ ക്കു വേണ്ടി 16 
മറൈൻ ബെനോ ക്കു ലറും 6 നെറ്റ് വിഷൻ 

ബൈനോക്കുലറും വിതരണം ചെയ്ത് വിജയകരമായി 
പ്രവർത്തിപ്പിച്ച് നൽകുന്നതിനുവേണ്ടി. 


PAC 1 10 lakhs. 


EMD X 10,000 . 
Cost of original tender form 1,575 (including tax ). 
Supply period — 3 months from the date of 

supply order. 


The tender form and other particulars can be 
downloaded from our website — www .keralaports.gov. in . 
The cost of the tender document ( non -refundable ) and 
EMD are to be submitted by DD in favour of Director of 
Ports payable at Thiruvananthapuram . Tender forms will 
not be sent by VPP / Registered post. Cheque will not be 
accepted towards the cost of tender forms. 


The undersigned reserves the right to reject any or all 
of the tenders received without assigning any reason 
thereof. 


അടങ്കൽ തുക ? 10 ലക്ഷം. 
നിരതദ്രവ്യം ? 10,000. 
ദർഘാസ് ഫോറത്തിന്റെ വില ? 1,575 ( നികുതി ഉൾപ്പെടെ). 
സപ്ലെ കാലാവധി- സയെഓർഡർ തീയതി മുതൽ 3 

മാസം. 
ദർഘാസ് ( പമാ ണ ങ്ങ ൾ തുറമുഖ വകുപ്പിന്റെ 
www. keralaports . gov. in . 200 Omhong108 mimo 
ഡൗൺ ലോഡ് ചെയ്യാ വു ന്ന താ ണ്. ദർഘാ സിന്റെ വില 
തുറമുഖ ഡ യ റ ക ടറുടെ പേരിൽ തിരു വ ന പു പു രത്ത് 
മാറാവുന്ന ഡിമാന്റ് ഡാറ്റായി സമർപ്പിക്കാവുന്നതാണ്. 
ദർഘാസിന്റെ വില ഒരു കാരണവശാലും മടക്കി നൽകുന്നതല്ല . 
ദർഘാ സു കൾ വി . പി. പി ./ ര ജി സ് ട്രേഡ് പോസ്റ്റ്മുഖേന 
അ യ യ് ക്കു ന്നതല്ല. കൂടു തൽ വിവ ര ങ്ങ ൾക്കും സംശ യ 
നി വാ ര ണ ത്തിനും ശ്രീ . ഷാജി, ചീഫ് മെക്കാ നിക്കൽ 
എ ബി നീ യർ, മൊബൈൽ നമ്പർ 9249873239, 
ഇ - മെയിൽ-shaji karun @ yahoo.com നേയോ ശ്രീ. രവികുമാർ 
പി . ആർ., നോഡൽ ഓഫീസർ ( ഇ - ടെണ്ടർ) മൊബൈൽ 
നമ്പർ 9495661159 , ഇ - മെയിൽ- raviasree @ gmail.com നേയോ 
ബന്ധപ്പെടേണ്ടതാണ്. 


Details of tender please contact: 

www .keralaports . gov .in or 
Sri. K . Shaji, Chief Mechanical, 
Engineer, 
Mob . No . 9249873239 , 
email:shaji _ karun @ yahoo . com 
Sri . P. R . Ravikumar , Nodal Officer 
(e- tender ) 
Mob. No. 9495661159, 

email: ravi.a .sree @ gmail.com 
തുറമുഖ ഡയറക്ടർ, ദർഘാസ് നമ്പർ 32/ 2013 -14 ആയി 
ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ജലവാഹനങ്ങൾക്കുവേണ്ടിതാഴെ 
പറയുന്ന സാധനങ്ങൾ (എക്കോ സൗണ്ടറും ബൈനോക്കുലറും) 
നിർമ്മിച്ച് വിജയരമായി പ്രവർത്തിപ്പിച്ച് നൽകുന്നതിനുവേണ്ടി 
മത്സ ര സ്വ ഭാ വമുള്ള ദ ർ ഘാ സു ക ൾ ക്ഷ ണിക്കു ന്നു . 
ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും സമർപ്പിക്കേണ്ട 
അവസാന സമയം 6 - 1 - 2014 ഉച്ചയ്ക്ക് 1 മണിവരെ. അന്നേ 
ദിവസം ഉച്ചകഴിഞ്ഞ് യഥാക്രമം 2. 30 മണിക്കും 3 മണിക്കും 
ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതായിരിക്കും. 


നിര ത ദ വ്യം തുറമുഖ ഡ യ റ ക് ടറുടെ പേരിൽ 
തിരുവനന്തപുരത്ത് മാറാവുന്ന വിധത്തിൽ ഡിമാന്റ് ഡ്രാഫ്റ്റായി 
അയയ്ക്കേണ്ടതാണ്. 

ഏതെങ്കിലുമോ എല്ലാ ദർഘാസുകളോ കാരണം കൂടാതെ 
നിരസിക്കാനുള്ള അധികാരം തുറമുഖ ഡയറക്ടറിൽ നിക്ഷിപ് 
മായിരിക്കും. 


(Sd.) 
Director of Ports 
( For and behalf of the 
Governor of Kerala ). 


Directorate of Ports , 
Thiruvananthapuram -8 . 


